Kerala Gazette No . 10 dated 10th March 2020 . 
PART III 


COMMISSIONERATE OF LAND REVENUE 
LAND FAIR VALUE NOTIFICATION 

THIRUVANANTHAPURAM DISTRICT 


തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ നടപടിക്രമം 


( ഹാജർ : കെ . ഗോപാലകൃഷ്ണ 


ൻ, ഐ . എ .എസ്.) 


നമ്പർ ബി20 - ഇ / 132954/ 2018 . 


2019 ഡിസംബർ 11. 


വിഷയം: ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചതിന്മേലുള്ള അപ്പീൽ തീർപ്പാക്കി ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 


പരാമർശം: 

(1) ശ്രീമതി നസീറ ഭൂമിയുടെ ന്യായവില നിർണ്ണയത്തിനെതിരെ സമർപ്പിച്ച അപ്പീൽ അപേക്ഷ . 
( 2 ) നെടുമങ്ങാട് ആർ. ഡി . ഒ . കാര്യാലയത്തിലെ 18 - 3 - 2019 - ലെ ജെ - 5129 18 -ാം നമ്പർ റിപ്പോർട്ട്. 


(3) നെടുമങ്ങാട് (എൽ. ആർ.) തഹശീൽദാരുടെ 24- 9- 2019 - ലെ കെ3/ 11278 /19 -ാം നമ്പർ റിപ്പോർട്ട്. 


നെടുമങ്ങാട് താലൂക്കിൽ വിതുര വില്ലേജിൽ സർവെ 3209/ 1- ൽ ഉൾപ്പെട്ട വസ്തുവിന് കേരള സ്റ്റാമ്പ് (Fixation of Fair 
Value of Land) റൂൾസ് 1995 പ്രകാരം നിശ്ചയിച്ച ന്യായവില പുന:പരിശോധിച്ച് കുറവ് വരുത്തി നൽകുന്നതിനായി പരാമർശം (1) 
പ്രകാരം അപ്പീൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു . സർവ്വ 3209 /1- ൽപ്പെട്ട അപേക്ഷാസ്ഥലത്തിന് 6 -ാം ക്ലാസിഫിക്കേഷൻ ( Garden land 
with road access ) ഇനത്തിൽ ഉൾപ്പെടുത്തി 7 80,000 (എൺപതിനായിരം രൂപ ) ആണ് നിലവിൽ നിശ്ചയിച്ചിരിക്കു ന്നത്. 
ടിയാളുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ നെടുമങ്ങാട് ആർ. ഡി . ഒ . കാര്യാലയത്തിൽ നിന്നും പരാമർശം ( 2) പ്രകാരം 
ന്യായവില ശുപാർശ ലഭ്യമാക്കിയിരുന്നു . 


| പ്രസ്തുത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2 - 8- 2019 - ന് അപേക്ഷകയെ നേരിൽ കേട്ടു . വിചാരണ വേളയിൽ നിലവിലെ 
ന്യായവില വ്യത്യാസപ്പെടുത്തി നൽകണമെന്നറിയിച്ചു . ടിയാളുടെ അപേക്ഷയിൽ തുടർ നടപടി സ്വീകരിക്കുന്നതിലേക്ക് നെടുമങ്ങാട് 
എൽ. ആർ. തഹശീൽദാരിൽ നിന്നും പരാമർശം (3 ) പ്രകാരം റിപ്പോർട്ട് ലഭ്യമാക്കിയിരുന്നു . ടി റിപ്പോർട്ടും പരാമർശം (2 ) 
പ്രകാരമുള്ള നെടുമങ്ങാട് ആർ. ഡി. ഒ. കാര്യാലയത്തിലെ റിപ്പോർട്ടും പരിശോധിച്ചതിൽ അപേക്ഷാഭൂമി വാഹന വഴി സൗകര്യ 
മില്ലാത്ത റബ്ബർ കൃഷി ചെയ്തുവരുന്ന പുരയിടമാണെന്നും ടി ഭൂമിയുമായി അതിർത്തി പങ്കിടുന്നതും വാഹന വഴി സൗകര്യമുള്ളതും 
തനതു കൈവശഭൂമിയുമായ സർവെ 3209 /2-1, 3209 /3 എന്നിവയിൽ ഉൾപ്പെട്ട ഭൂമിയെ സമാന സമീപ ഭൂമിയായി പരിഗണിക്കാമെന്നും, 
സർവ്വ 3209/2- 1, 3209/3 എന്നിവയിൽ ഉൾപ്പെട്ട ഭൂമിയെ തിരുവനന്തപുരം ആർ. ഡി. ഒ. കാര്യാലയത്തിൽനിന്നും 06 ( Garden land 
with road access ) ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 40, 000 ന്യായവില നിശ്ചയിച്ച് 3- 4-2018- ൽ ഉത്തരവായിട്ടുണ്ട് 
എന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . ടി സാഹചര്യത്തിൽ അപേക്ഷാ ഭൂമിയായ 3209 /1- ൽ ഉൾപ്പെട്ട ഭൂമിയെയും 06 ( Garden land 
with road access) ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിആർഒന്നിന് ? 40,000 ന്യായവില നിശ്ചയിക്കാവുന്നതാണ്എന്നും ബോധ്യപ്പെട്ടു . 

ടി സാഹചര്യത്തിൽ കേരള സ്റ്റാമ്പ് ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാൻഡ്) റൂൾസ് 1995 റൂൾ 5 പ്രകാരം 
ടിയാളുടെ അപേക്ഷയിൽ സ്വീകരിച്ച നടപടി വിവരം ചുവടെ ചേർക്കുന്നു . 


ഉത്തരവ് 


നെടുമങ്ങാട് താലൂക്കിൽ വിതുര വില്ലേജിൽ സർവ്വ 3209 / 1- ൽ ഉൾപ്പെട്ട ഭൂമിയുടെ ന്യായ വില കുറവു ചെയ്ത 
ലഭിക്കുന്നതിനുവേണ്ടിയാണ് അപ്പീൽ അപേക്ഷകയായ ശ്രീമതി നസീറ ആവശ്യപ്പെട്ടിരുന്നത്. ടിയാളുടെ അപ്പീൽ അപേക്ഷ 
പരിഗണിച്ച് നെടുമങ്ങാട് താലൂക്കിൽ വിതുര വില്ലേജിൽ സർവ്വ 3209 /1- ൽ ഉൾപ്പെട്ട അപേക്ഷാ ഭൂമിയെ 06 ( Garden land with 
road access) ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 40, 000 ( നാൽപ്പതിനായിരം രൂപ മാത്രം) ന്യായവില നിശ്ചയിച്ച് 
ഇതിനാൽ ഉത്തരവാകുന്നു . 14 - 11- 14 - ലെ സ . ഉ ( പി ) നമ്പർ 188 / 14 / TD പ്രകാരം നിശ്ചയിച്ചിരിക്കുന്ന ന്യയവിലയുടെ 50 % വർദ്ധനയും 
ജി . ഒ. ( പി ) 43 { 18 | TD തീയതി 31 - 3 - 2018 പ്രകാരം വർദ്ധിപ്പിച്ച തുകയുടെ10 % വർദ്ധനവും 30 - 4 - 2019 - ലെ ജി. ഒ . ( പി ) 7012019 റ്റി . ഡി . 
പ്രകാരം ടി 60 %- ന്റെ 10 % വർദ്ധനവും കൂടി ഇതിന് പുറമേ കണക്കാക്കേണ്ടതാണ്. 


കളക്ടറേറ്റ്, 
തിരുവനന്തപുരം. 
Gaz. No. 10 /2020 /DTP (CLR Supplement-Fair Value). 


( ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


393 


FORM C 
[See Rule 5 (8 )] 
NOTIFICATION 


No, B20 -132954/ 2018. 


11th December 2019. 


Whereas, it is expedient to publish a notification showing , revised value of land as required under Section 28A of 
the Kerala Stamps Act, 1959 read , with sub - rule (8 ) of Rule 5 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rule , 1995 , the fair value of land in Re- survey No. 3209 / 1 in Vithura Village in Nedumangad Taluk of the 
Thiruvananthapuram District is hereby fixed as shown in the schedule hereto : 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Village and 
Survey No . with 

Sub - division 


Corporation / 
| Municipality/ 

Panchayath 


Ward 


Classification 

by use 


Fair Value 
of the land 
already fixed 


Revised 
Fair Value 
of land 


( 1 ) 


( 2 ) 


- ( 3 ) 


(4) 


( 5) 


Muncipality 


Thiruvananth - Nedumangad 

apuram 


Vithura 
3209/1 


80,000 
per Are 


40,000 
per Are 


Collectorate , 
Thiruvananthapuram . 


| ( Sd.) 
District Collector. 


KOLLAM DISTRICT 
കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 
[ ഹാജർ : അനുപം മിശ്ര, ഐ . എ .എസ്.) 


നമ്പർ എഫ് -164063 / 2019. 


2020 ഫെബ്രുവരി 5, 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന : - (1) കേരള സ്റ്റാമ്പ് ആക്ട് 


1959 സെക്ഷൻ 28എ , ചട്ടം 5 (4 ). 


(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 -2 - 2013 -ാം തീയതിയിലെ എം1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊല്ലം താലൂക്കിൽ മുള വ ന വില്ലേ ജിൽ കാഞ്ഞിരം കോ ട് , ആൻ ഡ്രസ് വില്ല യിൽ 

ശ്രീ . ആൻഡ്രേസ് മോഹൻ ചാൾസ് സമർപ്പിച്ച അപേക്ഷ . 


(4) കൊല്ലം എൽ. ആർ. തഹശീൽദാരുടെ 14 - 10 - 2019 - ലെ ഡി3 - 26555 119 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരുചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 
ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 

ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


394 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് 


വില്ലേജ് 

ബ്ലോക്ക് 
- നമ്പർ 


സർവ്വ 

പുനർ 
6 - 3 - 2010 - ലെ 

പുനർ 
- റീസർവ്വ 

നിർണ്ണയിച്ച 
- ക്ലാസിഫിക്കേഷനും നിർണ്ണയിച്ച് - വില 
സബ് ഡിവിഷൻ 

വിലയും ക്ലാസിഫിക്കേഷൻ ( ആർ ഒന്നിന് 
നമ്പർ 


(2) 


(3) 


കൊല്ലം മുളവന - 10 


458 19 


7 48,000 


| Govt. Property 

3 48 ,000 


ശ്രീ . ആൻഡ്രസ് മോഹൻ 
ചാൾസ്, ആൻഡ്രേസ്വില്ല , 
കാഞ്ഞിരംകോട്, മുളവന , 
കൊല്ലം 


Residential 
plot with Private 

road access 


നമ്പർഎഫ് -165843 / 2019. 


2020 ഫെബ്രുവരി 5, 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് 


1959 സെക്ഷൻ 28എ , ചട്ടം 5 (4 ). 


(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2- 2013 -ാം തീയതിയിലെ എം1- 38492 / 12 -ാം നമ്പർ നിർദ്ദേശം. 


(3) കൊല്ലം താലൂക്കിൽ മയ്യനാട് വില്ലേജിൽ കൂട്ടിക്കട, ആയിരംതെങ്ങ് ചേരിയിൽ വിമൽ ഭവനിൽ ലൈല 

സമർപ്പിച്ച അപേക്ഷ . 
| (4) കൊല്ലം എൽ. ആർ. തഹശീൽദാരുടെ 25 -10- 2019, 30 -12-2019 എന്നീ തീയതികളിലെ ഡി3 - 19928 /19 -ാം നമ്പർ 

റിപ്പോർട്ട്. 


- 25 - 10 - 2019 , 30 - 12 - 2015 


ി 


- 1 


ാം നമ്പർ 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരുചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


| പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 
ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു. 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് 


പുനർ 
സർവ്വ 
വില്ലേജ് 

6 - 3 - 2010 - ലെ 

പുനർ 

നിർണ്ണയിച്ച് 
റീസർവ്വ 
ബ്ലോക്ക് 

- ക്ലാസിഫിക്കേഷനും നിർണ്ണയിച്ച - വില 
-- സബ് ഡിവിഷൻ ബ 
നമ്പർ 

വിലയും ക്ലാസിഫിക്കേഷൻ ( ആർ ഒന്നിന് 
നമ്പർ 

₹ 


(5) 


കൊല്ലം 


മയ്യനാട്- 26 


118 15 


3 15, 000 


Govt. Property 

Re- 1 


ശീമതി ലൈല , 
വിമൽ ഭവനം, ആയിരം 
തെങ്ങ് ചേരി, കൂട്ടിക്കട, 
മയ്യനാട്, കൊല്ലം 


Residential 
plot with PWD / 
NH road access 


395 


നമ്പർഎഫ് -172335 / 2019. 


2020 ഫെബ്രുവരി 14. 


വിഷയം:- ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന: - 1. കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28എ ( fixation of fair value of land) ചട്ടം 3 (7), ചട്ടം (4). 

2. പളനി താലൂക്കിൽ കീരനൂർ വില്ലേജിൽ 5- 2/ 33 നമ്പർ വീട്ടിൽ നൂറുദ്ദീൻ അഹമ്മദ് സമർപ്പിച്ച അപേക്ഷ . 
3. കൊല്ലം എൽ. ആർ. തഹശീൽദാരുടെ 25- 11- 2019, 11 - 12 -2019 എന്നീ തീയതികളിലെ ഡി.3- 28010 / 19 -ാം നമ്പർ 

റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്ട്രറിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 

Fair Value 
St. Bl . Re -survey 
Sub Division 

Taluk 
Local Body 

Village 
No . No . 

Classification 
No . 

per Are 


(4) 


(5) 


(1) (2) 
| 1 297 


6 


( 8 ) 


(3) 
26 


Kollam 


2,72,250 


Kollam 
Corporation 


(7) 

Residential 

plot with 
Mun ./Corp ./Panch . 

road access 
Kollam West Residential 

plot with 
Mun ./Corp ./Panch . 

road access 


- 2 


2972017 


2626 


22. 


Kollam 
Corporation 


Kollam 


2,72 ,250 


സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


( ഒപ്പ്) 
സബ് കളക്ടർ. 


PATHANAMTHITTA DISTRICT 
തിരുവല്ല സബ് കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ: ഡോ . വിനയ് ഗോയൽ ഐ . എ . എസ്. 


(1) 


നമ്പർ എ2-1335 / 2015 / കെ . ഡിസ്. 

2019 നവംബർ 1. 
വിഷയം - ഭൂമിയുടെ ന്യായ വില നിർണ്ണ യം - ന്യായ വില രജിസ്റ്റ റിൽ ഉൾ പ്പെടു ത്താതെ പോയ ഭൂമിക്ക് വില 

നിശ്ചയിക്കുന്നത് - സംബന്ധിച്ച്. 
സൂചന: - 1. കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28 എ ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാന്റ്) ചട്ടം 3 ( 7 ) 

ചട്ടം (4 ). 


- 2. ശ്രീ . രാജപ്പൻ, പാണ്ട്യാപറമ്പിൽ, കടപ് വില്ലേജ് സമർപ്പിച്ച അപേക്ഷ . 
- 3. തിരുവല്ല (ഭൂരേഖ ) തഹശീൽദാരുടെ 16- 3-2015 -ാം തീയതിയിലെ സി7 -902/ 15 നമ്പർ റിപ്പോർട്ട്. 

- 4. ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11 - 2 - 2019 - ലെ എൽ. ആർ. എ3- 54674117 നമ്പർ സർക്കുലർ. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽ വന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടുത്താതെ പോയ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


താലൂക്ക് 


വില്ലേജ് 


- തദ്ദേശ 
സ്വയംഭരണ 
സ്ഥാപനം 


സർവെ നമ്പരും ക്ലാസിഫിക്കേഷൻ ന്യായവില 
ബ്ലോക്ക് സബ്ഡിവിഷൻ 

( ആർ ഒന്നിന് 
നമ്പർ -- നമ്പരും 

റീ സർവെ നമ്പർ പുരയിടം | X 37,500 

105 { 14 - 3 


തിരുവല്ല 


കടപ് 


പഞ്ചായത്ത് 
( നിരണം) 


സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2014 റ്റി . ഡി . തീയതി 14 - 11- 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധനവും 
തുടർന്നുള്ള ആനുപാതിക വർദ്ധനവും കൂടി ഇതിന് പുറമെ കണക്കാക്കാവുന്നതാണ്. 


396 


FORM " A 
( See Rule 4 ) 
NOTIFICATION 


No . A2 -1335/ 15/ K .Dis. 

1st November 2019 . 
Whereas , it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp Act, 
1959 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 , the Fair Value of the land in 
Block No. 4 Re- Survey No. 105 / 14 - 3 Kadapra Village, Thiruvalla Taluk of the Pathanamthitta District is hereby fixed as 
shown in the schedule thereto : 

SCHEDULE 


Ward 


Name of 
District 


Name of 

Taluk 


Name of Village and 

Sy. No. and 
- Sub Division No . 


Classification 

by use 


Panchayath 


Fair value 

of the 
land fixed 


Pathanamthitta 


Thiruvalla 


Niranam 


Dry Land 


3 37,500 


Kadapra , 
Re- survey No . 105 /14- 3 


നമ്പർ എ2-5109 /19 / K . Dis. 

2020 ജനുവരി 30 . 
വിഷയം: - ഭൂമിയുടെ ന്യായ വില നിർണ്ണയം - ന്യായ വില രജിസ്റ്ററിൽ ഉൾപ്പെടുത്താതെ പോയ ഭൂമിക്ക് വില 

നിശ്ചയിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന: - 1. കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28A ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാന്റ്) ചട്ടം 3 ( 7), 

ചട്ടം (4). 
2. ശ്രീ . എബ്രഹാം മാത്യു , പഴൂർ വീട്, വടക്കേക്കര മുറി, വടശ്ശേരിക്കര സമർപ്പിച്ച അപേക്ഷ . 
3. റാന്നി തഹശീൽദാരുടെ 19 - 11- 2019, 4- 1- 2020, 29-1- 2020 എന്നീതീയതികളിലെ എച്ച്1 - 7877 /19 നമ്പർ റിപ്പോർട്ട്. 

4. ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11- 2 - 2019 - ലെ എൽ. ആർ. എ . 3 - 54674 / 17 നമ്പർ സർക്കുലർ. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽ വന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടുത്താതെ പോയ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


തദ്ദേശ 
സ്വയംഭരണ 


താലൂക്ക് 


വില്ലേജ് 


ബ്ലോക്ക് 
നമ്പർ 


സർവെ 

ന്യായവില 
നമ്പരും 

ക്ലാസിഫിക്കേഷൻ (ആർ ഒന്നിന്) 
സബ് ഡിവിഷൻ 

നമ്പരും 


സ്ഥാപനം 


റാന്നി വടശ്ശേരിക്കര പഞ്ചായത്ത് 

റീ സർവെ നം . ഗാർഡൻ ലാൻഡ് ? 50 ,000 
( വടശ്ശേരിക്കര) 

64 |11-1 വിത്ത് റോഡ്ആക്സസ് 
സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 2014 റ്റി . ഡി . തീയതി 14 - 11-2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധനവും 
തുടർന്നുള്ള ആനുപാതിക വർദ്ധനവും കൂടി ഇതിന് പുറമെ കണക്കാക്കാവുന്നതാണ്. 


FORM " A 
(See Rule 4 ) 

NOTIFICATION 
No. A2 - 5109/ 19 / K .Dis . 

| 30th January 2020 . 
Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp Act, 
1959 read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules , 1995 , the Fair Value of the land in 
Block No. 32 , Re Survey No. 64 /11 - 1, Vadasserikkara Village , Ranni Taluk of the Pathanamthitta District is hereby fixed 
as shown in the schedule thereto : 

SCHEDULE 
Name of Name of Name of Village, 

Classification Fair value 
District Taluk - Sy. No. and Panchayat Ward by use 

of the 
- Sub Division No. 

land fixed 
Pathanamthitta Ranni | Vadasserikkara , Vadasserikkara 

Garden lamd with ? 50 ,000 
| Re - Survey No. 64/ 11 -1 

road access 


Gaz . No. 10 / 2020 /DTP (CLR Supplement-Fair Value). 


397 


നമ്പർ എ2- 2496 / 19 / K .Dis . 

2020 ജനുവരി 31. 
വിഷയം: - ഭൂമിയുടെ ന്യായ വില നിർണ്ണയം - ന്യായ വില രജിസ്റ്ററിൽ ഉൾപ്പെടു ത്താതെ പോയ ഭൂമിക്ക് വില 

നിശ്ചയിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന : - 1. കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28A ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാന്റ്) ചട്ടം 3 ( 7), 

ചട്ടം ( 4). 

ശ്രീമതി രത്നമ്മ പണിക്കർ, മീമ്പള്ളിൽ തോട്ടമൺ, റാന്നി സമർപ്പിച്ച അപേക്ഷ . 
- 3. റാന്നി തഹശീൽദാരുടെ 19 - 6- 2019 - ലെ എച്ച്1 - 3815/ 19 നമ്പർ റിപ്പോർട്ട്. 

4. ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11- 2 - 2019- ലെ എൽ. ആർ. എ . 3- 54674 /17 നമ്പർ സർക്കുലർ. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽ വന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടുത്താതെ പോയ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


ബ്ലോക്ക് 
നമ്പർ 


തദ്ദേശ സർവെ നമ്പരും 

ന്യായവില 
താലൂക്ക് വില്ലേജ് 

സ്വയംഭരണ 

സബ്ഡിവിഷൻ 

ക്ലാസിഫിക്കേഷൻ (ആർ ഒന്നിന് 
സ്ഥാപനം 

- നമ്പരും 
റാന്നി റാന്നി പഞ്ചായത്ത് 

- 6 

റീ സർവെ നമ്പർ റസിഡൻഷ്യൽ പ്ലോട്ട് ? 50,000 
(റാന്നി) 

1528 

വിത്ത് പവറ്റ് 

റോഡ്ആക്സസ് 
സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 [ 2014 ] റ്റി . ഡി . തീയതി 14 - 11- 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധനവും 
തുടർന്നുള്ള ആനുപാതിക വർദ്ധനവും കൂടി ഇതിന് പുറമെ കണക്കാക്കാവുന്നതാണ്. 


- FORM " A 

(See Rule 4) 

NOTIFICATION 
No. A2 - 2496/ 19/ K .Dis. 

31st January 2020 . 
Whereas , it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp Act, 
1959 read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules , 1995 , the Fair Value of the land in 
Block No. 6 , Re Survey No. 15 / 28 . Ranni Village , Ranni Taluk of the Pathanamthitta District is hereby fixed 
as shown in the schedule thereto : 


SCHEDULE 


Name of 
District 


Name of 

Taluk 


Name of Village, 

Sy. No . and 
| Sub Division No . 


Classification 

by use 


- 


Panchayat 


Ward 


Fair value 

of the 
land fixed 


Pathanamthitta 


Ranni 


| 


Ranni 


3 50 , 000 


Ranni, 
Re- Survey No. 15 /28 


Residential plot with 
private road access 


നമ്പർ എ2- 2118/ 18 K .Dis . 

2020 ജനുവരി 31. 
വിഷയം: - ഭൂമിയുടെ ന്യായ വില നിർണ്ണയം - ന്യായ വില രജിസ്റ്ററിൽ ഉൾപ്പെടുത്താതെ പോയ ഭൂമിക്ക് വില 

നിശ്ചയിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന: - 1. കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28A ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാന്റ്) ചട്ടം 3 ( 7), 

ചട്ടം (4 ). 
2. ശ്രീ . പ്രതാപൻ, ഇടയിലേക്ക് വീട്, തോട്ടമൺ റാന്നി സമർപ്പിച്ച അപേക്ഷ . 
- 3. റാന്നി തഹശീൽദാരുടെ 11- 5 - 2018- ലെ എച്ച്1- 486418 നമ്പർ റിപ്പോർട്ട്. 

4 . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11- 2- 2019 - ലെ എൽ. ആർ. എ . 3 - 54674 / 17 നമ്പർ സർക്കുലർ. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽ വന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടുത്താതെ പോയ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


398 


താലൂക്ക് 


വില്ലേജ് 


തദ്ദേശ 
സ്വയംഭരണ 
സ്ഥാപനം 


ബ്ലോക്ക് 
നമ്പർ 


സർവെ നമ്പരും 

-- ന്യായവില 
സബ്ഡിവിഷൻ കാസിഫിക്കേഷൻ ( ആർ ഒന്നിന് 
നമ്പരും 


റാന്നി 


അങ്ങാടി 


? 50,000 


പഞ്ചായത്ത് 
( അങ്ങാടി) 


റീ സർവെ നം . റസിഡൻഷ്യൽ 
360/ 5-1- 2 പ്ലോട്ട്വിത്ത് 

റോഡ്ആക്സസ് 


സർക്കാർ ഉത്തരവ് ( പി) നമ്പർ 188 / 2014/ റ്റി. ഡി. തീയതി 14 -11- 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധനവും 
തുടർന്നുള്ള ആനുപാതിക വർദ്ധനവും കൂടി ഇതിന് പുറമെ കണക്കാക്കാവുന്നതാണ്. 


FORM " A 
( See Rule 4 ) 
NOTIFICATION 


No. A2- 2118 /18/ K .Dis . 

31st January 2020 . 
Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act, 1959 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules, 1995 , the Fair Value of the 
land in Block No. 7 of Pathanamthitta District is hereby fixed as shown in the schedule thereto : 


SCHEDULE 


Ward 


Name of 
District 


Name of 
Taluk 


Name of Village , 

| Sy. No . and 
Sub Division No. 


Classification 

by use 


Panchayath 


Fair value 

of the 
land fixed 


Pathanamthitta 


Ranni 


Angadi 


3 50, 000 


Angadi, Re- Survey 
| No . 360/ 5- 1- 2 


Residential Plot 

road access 


നമ്പർ എ2- 2495/ 19 / K . Dis. 


2020 ജനുവരി 31. 


വിഷയം : - ഭൂമിയുടെ ന്യായ വില നിർണ്ണയം - ന്യായ വില രജിസ്റ്ററിൽ ഉൾപ്പെടുത്താതെ പോയ ഭൂമിക്ക് വില 

നിശ്ചയിക്കുന്നത് സംബന്ധിച്ച്. 


നിതം 


സൂചന ( 1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28A ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാന്റ്) ചട്ടം 3( 7) 

ചട്ടം (4 ). 


(2) ശ്രീമതി ജയ സുരേഷ്, മുട്ടുമണ്ണിൽ, തോട്ടമൺ റാന്നി സമർപ്പിച്ച അപേക്ഷ . 
(3) തഹശീൽദാർ റാന്നിയുടെ 19-6-2019 - ലെ എച്ച്1 - 3816 /19 നമ്പർ റിപ്പോർട്ട്. 


(4) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11 - 2 - 2019 - ലെ എൽ. ആർ. എ3- 54674117 നമ്പർ സർക്കുലർ. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽ വന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടുത്താതെ പോയ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


താലൂക്ക് 


വില്ലേജ് 


തദ്ദേശ 
സ്വയംഭരണ 
സ്ഥാപനം 


ബ്ലോക്ക് 
നമ്പർ 


സർവെ നമ്പരും 

ന്യായവില 
സബ്ഡിവിഷൻ ക്ലാസിഫിക്കേഷൻ ( ആർ ഒന്നിന് 

നമ്പരും 
റീസർവെ റസിഡൻഷ്യൽ പ്ലോട്ട് ? 50,000 
നമ്പർ 15 / 2 വിത്ത് പവറ്റ് റോഡ് 

ആക്സസ് 


റാന്നി 


റാന്നി 


പഞ്ചായത്ത് 
(റാന്നി) 


സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2014 / റ്റി . ഡി . തീയതി 14 - 11 - 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധനവും 
തുടർന്നുള്ള ആനുപാതിക വർദ്ധനവും കൂടി ഇതിന് പുറമെ കണക്കാക്കാവുന്നതാണ്. 


399 


| FORM "A 

( See Rule 4 ) 

NOTIFICATION 
No. A2- 2495 /19 / K .Dis. 

31st January 2020 . 
Whereas , it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act, 1959 read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules , 1995 , the Fair Value of the land in 
Block No.6 of Pathanamthitta District is hereby fixed as shown in the schedule thereto : 


SCHEDULE 


Ward 


Name of 
District 


Name of 
Taluk 


Name of Village, 
- Sy. No. and 
Sub Division No. 


Classification 

by use 


Panchayath 


Fair value 

of the 
land fixed 


Pathanamthitta 


Ranni 


Ranni 


50 ,000 


Ranni, Re - Survey 

| No. 15/ 2 


Residential Plot with 
private road access 


നമ്പർ എ2- 2845 / 19 / K .Dis . 


2020 ജനുവരി 31. 


നിത 


വിഷയം: - ഭൂമിയുടെ ന്യായ വില നിർണ്ണയം - ന്യായ വില രജിസ്റ്ററിൽ ഉൾപ്പെടുത്താതെ പോയ ഭൂമിക്ക് വില 

നിശ്ചയിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന: (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28A ( ഫിക്സേഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് ലാന്റ്) ചട്ടം 3(7) 

ചട്ടം ( 4). 
( 2) ശ്രീ . ഈശോ ശാമുവേൽ, കിഴക്കതിൽ വീട്, പഴവങ്ങാടി സമർപ്പിച്ച അപേക്ഷ . 
(3) തഹശീൽദാർ റാന്നിയുടെ 22-6 -2019 - ലെ എച്ച്1 - 3837/19 നമ്പർ റിപ്പോർട്ട്. 
(4) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11 - 2 - 2019 - ലെ എൽ. ആർ. എ3- 54674 / 17 നമ്പർ സർക്കുലർ. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽ വന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടുത്താതെ പോയ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


താലൂക്ക് 


വില്ലേജ് 


തദ്ദേശ 
സ്വയംഭരണ 
സ്ഥാപനം 


നാം 


സർവെ നമ്പരും 
ബ്ലോക്ക് സബ്ഡിവിഷൻ 
നമ്പർ 

- നമ്പരും 


ന്യായവില 
( ആർ ഒന്നിന് 


ക്ലാസിഫിക്കേഷൻ 


റാന്നി പഴവങ്ങാടി പഞ്ചായത്ത് 

- റീസർവെ റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് ? 80,000 
( പഴവങ്ങാടി) 

നം . 40515 - 1 പഞ്ചായത്ത് റോഡ് ആക്സസ് 
സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2014 / റ്റി . ഡി . തീയതി 14 - 11 - 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധനവും 
തുടർന്നുള്ള ആനുപാതിക വർദ്ധനവും കൂടി ഇതിന് പുറമെ കണക്കാക്കാവുന്നതാണ്. 


| FORM " A 

( See Rule 4 ) 
NOTIFICATION 


No. A2- 2845/ 19 / K .Dis . 

| 31st January 2020 . 
Whereas , it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act , 1959 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land) Rules, 1995 , the Fair Value of the land in 
Block No . 9 the Pathanamthitta District is hereby fixed as shown in the schedule thereto : - 

SCHEDULE 
Name of Name of Name of Village , 

Ward Classification Fair value 
District Taluk | Sy. No. and 

Panchayath 

by use 

of the 
| Sub Division No . 

land fixed 


Pathanamthitta 


Ranni 


Pazhavangadi 


3 80, 000 


| Pazhavangadi , 
Re- Survey No. 40575- 1 


Residential Plot 
with panchayat 

road access 


400 


നമ്പർ എ2-543/ 19 / K .Dis. 


2020 ജനുവരി 31. 


വിഷയം : - ഭൂമിയുടെ ന്യായവില നിർണ്ണയം - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടുത്താതെ പോയ ഭൂമിക്ക് വില 

നിശ്ചയിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28A ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാന്റ്) ചട്ടം 3 ( 7) 

ചട്ടം ( 4). 
(2) ശ്രീ. ജേക്കബ് ജോർജ്, കഞ്ഞിക്കുഴിയിൽ തോട്ടമൺ, റാന്നി സമർപ്പിച്ച അപേക്ഷ . 
(3) തഹശീൽദാർ റാന്നിയുടെ 19- 6-2019- ലെ എച്ച്1 - 3642/ 19 നമ്പർ റിപ്പോർട്ട്. 
(4) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11 - 2- 2019 - ലെ എൽ. ആർ. എ3- 54674117 നമ്പർ സർക്കുലർ. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽ വന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടുത്താതെ പോയ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു. 


തദ്ദേശ 


താലൂക്ക് 


വില്ലേജ് 


സ്വയംഭരണ 


ബ്ലോക്ക് 
നമ്പർ 


സർവെ 

- ന്യായവില 
നമ്പരും ക്ലാസിഫിക്കേഷൻ ( ആർ ഒന്നിന് 
സബ്ഡിവിഷൻ 
- നമ്പരും 


സ്ഥാപനം 


റാന്നി 


റാന്നി 


നിലം 


Y 20,000 


പഞ്ചായത്ത് 
(റാന്നി) 


റീസർവെ 
നമ്പർ 169 1 


സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2014 / റ്റി . ഡി . തീയതി 14 - 11 - 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധനവും 
തുടർന്നുള്ള ആനുപാതിക വർദ്ധനവും കൂടി ഇതിന് പുറമെ കണക്കാക്കാവുന്നതാണ്. 


- FORM " A 

(See Rule 4 ) 
NOTIFICATION 


No. A2 -543/19/ K .Dis . 


31st January 2020 . 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act, 1959 read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land) Rules , 1995, the Fair Value of the 
land in Block No . 6 of the Pathanamthitta District is hereby fixed as shown in the schedule thereto : 


വ 


SCHEDULE 


Ward 


Name of 
District 


Name of 
Taluk 


Name of Village , 
- Sy. No . and 
Sub Division No . 


Classification 

by use 


Panchayath 


Fair value 

of the 
land fixed 


Pathanamthitta 


Ranni 


Ranni, 


Ranni 


Wet land 


3 20,000 


Re-Survey 
No. 169 /1 


Revenue Divisional Office, 
Thiruvalla . 


( Sd.) 
Sub Collector. 


Gaz. No. 10 / 2020 /DTP (CLR Supplement-Fair Value ). 


401 


- 10 


അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 


( ഹാജർ: ശ്രീ . പി. റ്റി. ഏബ്രഹാം) 


നമ്പർ സി3 - 11240 2019 കെ . ഡിസ്. 


2019 ഡിസംബർ 24 . 


വിഷയം: കേരള മുദ്രപത്ര നിയമം 1959 സെക്ഷൻ 28എ ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുള്ളഉത്തരവ്പുറപ്പെടുവിക്കുന്നത്- 

സംബന്ധിച്ച്. 


സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28എ ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാന്റ്) ചട്ടം 3 (7 ) ചട്ടം 4. 

(2) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 10 - 2 -2019 - ലെ എൽ. ആർ. എ3- 54674/ 17 -ാം നമ്പർ സർക്കുലർ. 
(3) കോഴ ഞ്ചേരി താലൂക്കിൽ നാരങ്ങാനം വില്ലേജിൽ കട മ്മ നിട്ട മുറിയിൽ അ ഭി നി വാ സിൽ, 

ശ്രീമതി രാധാമണിയമ്മയുടെ അപേക്ഷ . 
(4) കോഴഞ്ചേരി തഹശീൽദാരുടെ 6- 12-2019 - ലെ സി1- 904 / 19 -ാം നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽ വന്ന ന്യായവില രജിസ്റ്ററിൽ 
ഗവൺമെന്റ് ഭൂമി എന്ന് രേഖപ്പെടുത്തി വന്ന താഴെപറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിൽ കേരളാ മുദപ്രതനിയമം സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


- ജില്ല താലൂക്ക് വില്ലേജ് തദ്ദേശ സ്വയംഭരണ ബ്ലോക്ക് സർവ്വേ നമ്പരും ക്ലാസിഫിക്കേഷൻ ന്യായവില 
സ്ഥാപനം നമ്പർ സബ് ഡിവിഷൻ 

( ആർ ഒന്നിന് 

- നമ്പരും 
(1) (2) 

( 3) (4) (5) (6) ( 7 ) 

(8 ) 
പത്തനം കോഴഞ്ചേരി നാരങ്ങാനം നാരങ്ങാനം - 14 

345 6 ഗാർഡൻ ലാൻഡ് 

10 , 000 
തിട്ട ഗ്രാമപഞ്ചായത്ത് 

വിത്ത് പവറ്റ് റോഡ് 

ആക്സസ് 


- സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188 / 2014 / റ്റി . ഡി . തീയതി 14 - 11- 2014 , 43 / 2018 റ്റി . ഡി. തീയതി 31- 3- 2018, 70 / 19 / റ്റി . ഡി . 
തീയതി 30 - 4- 2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമേ കണക്കാക്കാവുന്നതാണ്. 


FORM " A 


| [ See Rule 4] 

NOTIFICATION 
No. C3 -11240/2019/ K . Dis. 

24th December 2019 . 
Whereas, it is expedient to publish the fair value of land as required under Section 28A of the Kerala Stamp Act, 
1959 , read with sub - rule (7 ) of rule 3 and rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules, 1995 . 


Now , therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the survey /re - survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in Column ( 11) thereof. 


SCHEDULE 


District - Pathanamthitta . 


Taluk - Kozhencherry. 
Sl . Survey 

Sub 
Ne Ne Division 

No . 


Re 
Survey 
Block 


Re- 
Survey 
No. 


Village _ Naranganam. 
Re - Survey Municipality / Name of Name and -- Classifi - Fair Value 
Sub Panchayath / Local body No. of cation per Are 

Panchayath 
Division Corporation 

Ward 

by use 
Municipality/ 
No. 

Corporation 


(1) 


(2) 


(3) 


(4) 


(5) 


(6) 


(7) 


(8) 


(9 ) 


(10) 


( 11 ) 


| 1 


14 


345 


6 


Panchayath Naranganam 


. 


170 
119 

- 


10 ,000 


IA- 10 
IA - 11 

11 
| IA -12 


Garden land with 
Private road access 


402 


നമ്പർ സി3 - 654/ 2020 കെ . ഡിസ്. 


2020 ജനുവരി 30 . 


വിഷയം: - കേരള മുദപ്രതി നിയമം 1959 - സെക്ഷൻ 28എ ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് 

സംബന്ധിച്ച്. 
സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28എ ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാന്റ്) ചട്ടം 3 (7 ) ചട്ടം 4. 

ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11- 2 - 2019 - ലെ എൽ. ആർ. എ3- 54674 / 17 നമ്പർ സർക്കുലർ. 

കോഴഞ്ചേരി താലൂക്കിൽ മെഴുവേലി വില്ലേജിൽ തുമ്പമൺതാഴം മുറിയിൽ ശ്രീമതി ശ്യാമളാകുമാരി, എം. കെ . -യുടെ 
അപേക്ഷ . 


(2) 


കോഴഞ്ചേരി തഹശീൽദാരുടെ 14 - 1- 2020 - ലെ സി1- 1154519 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽ വന്ന ന്യായവില രജിസ്റ്ററിൽ 
ഗവൺമെന്റ് ഭൂമി എന്ന് രേഖപ്പെടുത്തി വന്ന താഴെ പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിൽ കേരളാ മുദ്രപ്രതനിയമം സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 
ജില്ല താലൂക്ക് വില്ലേജ് തദ്ദേശ സ്വയംഭരണ ബ്ലോക്ക് സർവ്വേ നമ്പരും ക്ലാസിഫിക്കേഷൻ ന്യായവില 

സ്ഥാപനം നം . സബ് ഡിവിഷൻ 

(ആർ ഒന്നിന് 

- നമ്പരും 
- (1) (2) (3) (4) (5) 

(8) 
പത്തനം കോഴഞ്ചേരി മെഴുവേലി മെഴുവേലി 

- 516 16 - റസിഡൻഷ്യൽ 

35 , 000 
തിട്ട ഗ്രാമപഞ്ചായത്ത് 

പ്ലോട്ട് വിത്ത് 

റോഡ് ആക്സസ് 
സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188 / 2014 / റ്റി. ഡി. തീയതി 14 -11- 2014, 43 2018 റ്റി. ഡി. തീയതി 31- 3- 2018, 70 , 19 / റ്റി . ഡി . 
തീയതി 30- 4- 2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമെ കണക്കാക്കാവുന്നതാണ്. 


FORM " A 
| [ See Rule 4] 
NOTIFICATION 


No. C3 - 654/ 2020 / K . Dis. 

30th January 2020 . 
Whereas, it is expedient to publish the fair value of land as required under Section 28A of the Kerala Stamp Act, 
1959 , read with sub - rule (7 ) of rule 3 and rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules , 1995 . 


Now , therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the survey /re - survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in Column ( 11) thereof. 


SCHEDULE 


District - Pathanamthitta . 


Taluk _ Kozhenchery. 


- (1 
Ne 


.. . ., Sub 
Ne Division 

No. 


Re- 
Survey 
Block 


Re- 
Survey 

No . 


Re- Survey Municipality/ Name of Name and 

Sub Panchayath / Local body No. of 
Division Corporation 

ion Panchayath Word 

Municipality/ 
No. 

Corporation 


Village - Mezhuveli. 
Classifi- Fair Value 
cation per Are 
by use 


- (1) 


(2) 


(3) 


(4) 


(5) 


(6 


(7) 


(8 ) 


(9) 


(10) 


(11) 


1 


.. 


.. 


7 


516 


16 


Panchayath 


Mezhuveli 


.. 


Residential 35,000 
Plot with road access 


Revenue Divisional Office, 
Adoor. 


Actor.se Divisional Office 


- ( Sd.) 
Revenue Divisional Officer. 


403 


12 


ERNAKULAM DISTRICT 

NOTIFICATION 


No. N - 2946 /2019 . 


13th February 2020 . 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act, 1950 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules, 1995 ; 

Now , therefore , it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number, in respect of the land situated in the survey /re -survey numbers of the Village and Taluk mentioned against 
each , shall be as shown against it in Column (1) thereof. 


SCHEDULE 
District - Ernakulam . 


Taluk - Aluva . 


Village — Aluva East. 


Re- Sy. 


Panchayath / 


Sl. 
No. 


Sy. Sub 
No. Division 

No . 


Re- Sy. Re-Sy. 
Block No. 


Name 

of 
Local Body 


Name & 
Number 
of Ward 


Classification 

by use 


Fair Value 
Per Are 


se 


(1) 


(2) 


(3) 


(4) 
35 


(5) 
201 


Sub 
Division 

No. 

(0) 
2 


Municipality/ 
Corporation 

(7) 
Panchayath 


(8) 
Edathala 


(9 
- 


( 10) 
Residential plot 
with road access 


(11) 
3,75,000 


Revenue Divisional Office , 
Fort Kochi. 


(Sd .) 
Sub Collector. 


MALAPPURAM DISTRICT 

FORM A 
[See Rule 4 ] 
NOTIFICATIONS 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act, 1959 read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules , 1995 ; 


Now , therefore , it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number , in respect of the land situated in the survey / re - survey numbers of the Village and Taluk mentioned against 
each , shall be as shown against it in Column ( 11 ) thereof. 


(1) 


No . RDOPTM / 926 / 2018/B1. 


13th January 2020 . 


SCHEDULE 


District - Malappuram . 
Village - Malappuram . 


Taluk - Ernad . 
Desam Keezhmuri. 


Re-Sy. 


Si. 


Sy. 


Sub 


Re- Sy. Re -Sy. 
Block No. 


Sub 
Division 


Panchayath / 
Municipality 
Corporation 


Name of 
Local Body 


Name & 
Number 
of Ward 


Classification 

by use 


Fair Value 
Per Are 


No. Division 


No. 


No. 


No. 


(9) 


( 10 ) 


( 11) 


(1) 
1062 


(2) 
546 


(3) 
20 


(4) 
. 


(5) 
. 


(0) 
. 


(7) (8) 
Municipality Malappuram 


40,000 


Residential plot 
with private 
road access 


404 


No . RDOPTM / 1249 /2019/B1. 


11th February 2020 . 


SCHEDULE 


District — Malappuram . 
Village — Narukara. 


Taluk — Ernad. 
Block No. — 53 . 


SI. 


Sub 


Panchayath / Name of Name & 
Municipality / Local Body Number 
Corporation 

of Ward 


Division 

No. 


Re -Sy. Re- Sy. 
Block No. 


Classification 

by use 


No. 


Fair Value 

Per Are 


No. 


Division 

No. 


(9) 


( 10 ) 


(11) 


(1) 
1 


(2) 
59 


(3) 
3 


(4) 
53 


(5) 
38 


(6 
55 


(7) 
Municipality 


(8) 
Manjeri 


80 ,000 


Residential 
Plot without 
vehicular Access 


Office of the Sub Collector, 
Perinthalmanna. 


(Sd .) 
Sub Collector. 


Gaz . No. 10 / 2020 /DTP (CLR Supplement - Fair Value ). 


405 


